6th JUNE 2017] 


COMMISSIONERATE OF LAND REVENUE 


4907 


KANNUR DISTRICT 


ഫോറം നമ്പർ 4 


[റൂൾ 11 (3) കാണുക) 
- വിജ്ഞാപനം 


നമ്പർ DCKNR /4004/2017- C7. 


2017 മേയ് 11. 


താഴെ പട്ടിക യിൽ വിവരിച്ച പ്രകാ രമുള്ള ഭൂമി ഒരു പൊതു ആവ ശ്യ ത്തിന്, അതാ യത് കണ്ണൂർ അന്താരാഷ്ട 
വിമാ ന ത്താ വളം പരി സ ര ത്തു നിന്നും മഴവെള്ളം ഒഴുകി പോകു ന്ന തി നുള്ള ഓവു ചാ ലു ക ളുടെ നിർമ്മാണം 
നടത്തുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിന് ബോദ്ധ്യപ്പെടുന്നതുകൊണ്ടും; 

ഭൂമി ഏറ്റെടു ക്ക ലിൽ ന്യായമായ നഷ്ട പ രി ഹാ ര ത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനസ്ഥാപന 
ത്തിനുമുള്ള അവകാശ നിയമം 2013 ( കേന്ദ്ര നിയമം 30, 2013 ) - ലെ വകുപ്പ് 4 ( 1) പ്രകാരം നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചു 
കൊണ്ട്, 200 ആറിൽ കവിയാത്ത ഭൂമി പൊതു ആവശ്യത്തിന് ഏറ്റെടുക്കേണ്ട അവസരത്തിൽ കേരള സർക്കാർ അതാതു 
ജില്ലാ കളക്ടറെ ജി . ഒ . ( പി .) നം . 376 / 2016 / ആർ. ഡി . തീയതി 29 - 6 - 2016 , എസ്. ആർ. ഒ . നം . 468 / 16 എന്നിവ പ്രകാരം 
സമുചിത സർക്കാരായി അധികാരപ്പെടുത്തിയിട്ടുള്ളതിനാലും താഴെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന ഭൂമി സംബന്ധിച്ച് ഒരു 
സാമൂഹ്യ പ്രത്യാഘാതം വിലയിരുത്തൽ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്; 

ആയ തു കൊണ്ട്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ബന്ധപ്പെട്ട പ്രദേശത്ത് നിയ മാ നു സൃതം സാമൂഹ്യ പ്രത്യാഘാത 
വിലയിരുത്തൽ പഠനം നടത്തുന്നതിനും ഒരു സാമൂഹ്യ പ്രത്യാഘാത നിർവ്വഹണ പദ്ധതി തയ്യാറാക്കുന്നതിനും വിജിൽ മട്ടന്നൂർ 
എന്ന സ്ഥാപനത്തെ ജില്ലാ തല സാമൂഹ്യ പത്യാ ഘാത വില യി രു ത്തൽ യൂണിറ്റ് എന്ന നിലയ്ക്ക് അധികാരപ്പെടുത്തി 
യിരിക്കുന്നു. മേൽ പ്രവൃത്തി ഒരു ( 1 മാസം) മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതും യാതൊരു കാരണവശാലും ആയത് 
ആറുമാസത്തിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു . 


പട്ടിക 


( ഏകദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 


ജില്ല കണ്ണൂർ. 
താലൂക്ക് ഇരിട്ടി ആന്റ് തലശ്ശേരി. 


വില്ലേജ് - പഴശ്ശി വില്ലേജ് ഇരിട്ടി താലൂക്ക്. 
ദേശം - മട്ടന്നൂർ. 
വില്ലേജ് കീഴല്ലൂർ വില്ലേജ് തലശ്ശേരി താലൂക്ക്. 
ദേശം - എളമ്പാറ. 


ഭൂമിയുടെ വിവരണം 


കമ 
നമ്പർ 


സർവ്വേ 
| നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


ം 


4 


0 . 2030 


3/ 2, 3/ 3, 3 / 4, 7/ 1, 1/ 2, 7/ 3, 81A , 8 / 1B , 
8 / 1C , 9 / 1, 18 , 19 / 1, 21 / 2C3 


തോട് നമ്പർ 1 
മട്ടന്നൂർ ദേശം പഴശ്ശി വില്ലേജ് 

- ഇരിട്ടി താലൂക്ക് 


0 . 1440 


79 / 2, 80 / 2, 80 / 5, 80 / 8, 81/ 1A1, 81/ 1A2, 
81/ 1A3A , 81/ 2 , 82 / 1A , 87 / 1, 87 / 2, 87 / 3, 88 / 2A , 


തോട് നമ്പർ 11 
എളമ്പാറ ദേശം കീഴല്ലൂർ വില്ലേജ് 

തലശ്ശേരി താലൂക്ക് 


ആകെ 


0 . 3470 


No. DCKNR / 4004/2017- C7. 

11th May 2017 . 
Whereas, it appears to the Government of Kerala that the land specified in the schedule below is needed or likely to 
be needed for a public purpose , to wit for Acquisition of Land for construction of temporary storm water drainage 
connected with the Kannur international Airport. 

And Whereas, in exercise of the powers conferred in sub-section (1) of section 4 of the Right to Fair Compensation 
and Transparency in Land Acquisition , Rehabilitation and Resettlement Act, 2013 (Central Act 30 of 2013 ), Government of 
Kerala have authorised District Collector as appropriate Government for an extent of land not exceeding 200 Ares in a 
district for the public purpose as per GO (P )No. 376 /2016 /RD dated 29 -6 -2016 and SRO No. 468/1 and have decided to 
conduct a social Impact Assessment in the area specified in the schedule below . 

Now , Therefore, sanction is accorded to the Vijil Mattannur, Kannur District to conduct a Social Impact Assessment 
Study and to prepare a Social Impact Management Plan as provided in the Act. The process shall be completed within a 
period of one month , not exceeding six months in any case . 
Gaz , No . 23/ 2017 /DTP ( CLP ). 

297 


6th JUNE 2017 ] 


COMMISSIONERATE OF LAND REVENUE 


4908 


SCHEDULE 

( The extent given is approximate) 
District — Kannur 

Village/Amson - Pazhassi in Iritty Taluk 
Taluk — Iritty & Thalassery 

Desom - Keezhallur in Thalassery Taluk 
Village / Amson - Keezhallur 

DesamElampara 
Sl. No. Survey No . 

Description 

Extent (in hectares) 
3/2, 3/3, 3/4, 7 /1, 7/2, 7 /3, 81A , 8/1B , 8/10 , 9 /1, 

Thodu No. 1 

0 .2030 
18 , 19/1, 21/2C3 

Mattannur Desom in 

Pazhassi Village of Iritty Taluk 
79 /2 , 80 /2 , 80 /5 , 80 /8 , 81/ 1A1/, 81 /1A2, 81 /1A3A , 

Thodu No. 11 

0 . 1440 
81/2, 82/ 1A , 87 /1, 87/2 , 87 /3, 88 /2A 

Elampara Desom in 
Keezhallur Village of Iritty Taluk 


Total 


0 . 3470 


Collectorate , 
Kannur. 


(Sd .) 
District Collector. 


Form No. 4 


[ See Rule 11 (3 )] 

NOTIFICATION 
No. DCKNR /4384 /2017 -C7. 

9th May 2017 
Whereas , it appears to the Government of Kerala that the land specified in the schedule below is needed or likely to 
be needed for a public purpose, to wit for Acquisition of Land for construction of emergency road to the Kannur Airport. 

And Whereas, in exercise of the powers conferred in sub -section ( 1) of section 4 of the Right to Fair Compensation 
and Transparency in Land Acquisition , Rehabilitation and Resettlement Act, 2013 (Central Act 30 of 2013 ), Government of 
Kerala have authorised District Collector as appropriate Government for an extent of land not exceeding 200 areas in a 
district for the public purpose as per GO (P )No. 376 /2016 /RD dated 29 -6 -2016 and SRO No. 468/1 and have decided to 
conduct a social Impact Assessment in the area specified in the schedule below . 

Now , Therefore, sanction is accorded to the Vijil Mattannur, Kannur District to conduct a Social Impact Assessment 
Study and to prepare a Social Impact Management Plan as provided in the Act. The process shall be completed within 
a period of one month , not exceeding six months in any case . 

SCHEDULE 

( The extent given is approximate) 
District — Kannur. 

Taluk , Thalassery . 
Village/ Amsom — Keezhallur . 

Desom — Keezhallur . 
Sl. No. Survey No . 

Description 

Extent (in hectares) 
25 /4B Garden land - Unoccupied Dry land in 

0 .0039 
25 /4B Keezhallur Desom Keezhallur Village 

0.0047 
25 /4B Thalassery Taluk 

0 .0067 
25/4B 

0 .0145 
25 / 4B 

0 .0044 
25 /4B 

0 .0021 
25/4B 

0 . 1066 
25 /4A2 

0 .0560 


Total 


0. 1989 


Collectorate , 
Kannur. 


( Sd .) 
District Collector. 


298 


